| Regn . No . KERBIL / 2012 / 45073 

dated 5 -9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
| KL / TV ( N ) /634/ 2012 -14 


OVERNM 


കര 


ക 


രള സർ. 


ർക്കാർ 


VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . II 
വാല്യം 2 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


8th October 2013 
2013 ഒക്ടോബർ 8 
16th Aswina 1935 
1935 ആശ്വിനം 16 


No. 
നമ്പർ 


-- MI 


PART III 
Medical Education Department 


പുനർ ലഘു ദർഘാസ് പരസ്യം 
നമ്പർ സി1/ 2279/ 2013 / എം . സി .എച്ച്. ജി . 2013 ആഗസ്റ്റ് 27 . 

കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപ്രതി 
സ്റ്റോറിൽ സൂക്ഷിച്ചി രി ക്കുന്ന 5709 ലിറ്റർ ഉപ യോ ഗിച്ച് 
ഹൈപ്പോ സൊല്യൂഷൻ വില കൊടുത്ത് നീക്കം ചെയ്യുന്നതിന് 
താൽപ്പര്യമുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊ ള്ളു ന്നു . ദർഘാ സിൽ ഒരു ലിറ്ററിനുള്ള നിര ക്കാണ് 
രേഖപ്പെടുത്തേണ്ടത്. ദർഘാസിനൊപ്പം സൂപ്രണ്ടിന്റെ പേരിൽ 
മാറാവുന്ന ? 15 ,000 (പതിനയ്യായിരം )- ന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
നിരതദ്രവ്യമായി വെയ്ക്കേണ്ടതാണ്. ദർഘാസിൽ പങ്കെടുക്കാൻ 
ആഗ്രഹിക്കുന്നവർക്ക് ഫോറത്തിന്റെ വിലയായ 1 1, 500 
ഒപ്പം 5 % നികുതിയും ഒടുക്കി 2013 ഒക്ടോബർ മാസം 10 -ാം 
തീയതി 3 മണിവരെ ഓഫീസിൽ നിന്നും ദർഘാസ് 
ഫോറങ്ങൾ വാങ്ങാവുന്നതാണ്. പൂരിപ്പിച്ച ടെണ്ടർ ഫോറങ്ങൾ 
2013 ഒക്ടോബർ മാസം 11 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് 
മുമ്പായി ? 100 - ന്റെ കേരള സർക്കാർ മുദ്രപ്പത്രത്തിലുള്ള 
എഗ്രിമെന്റ് സഹിതം മുദ്രവച്ച കവറിൽ ഈ ഓഫീസിൽ 
സമർപ്പിക്കേണ്ടതാ ണ്. ടെണ്ടർ അടക്കം ചെയ്ത കവറിൽ 
ടെണ്ടർ നമ്പർ, സ്വീകരിക്കുന്ന തീയതി എന്നിവ രേഖപ്പെടു 
ത്തേണ്ടതാണ്. ദർഘാസുകൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് 
12.30 - ന് തുറക്കുന്നതും തുടർ നടപടി സ്വീകരിക്കു ന്ന തു 
മായിരിക്കും. താഴെ പറയുന്ന വ്യവസ്ഥകൾ ഈ ദർഘാസിന് 
ബാധകമായിരിക്കും . 


1. 31- 4 - 2014 വരെയുള്ള കാലയളവിൽ ഉണ്ടാകാവുന്ന 
ഉപയോഗിച്ച് ഹൈപ്പോ സൊല ഷനും കൂടി ഈ 

ടെണ്ടറിൽ ഉൾപ്പെടുത്തുന്നതാണ്. 
2. ദർഘാസ് ഉറപ്പിച്ചു കിട്ടുന്ന കരാറുകാരന്റെ സ്വന്തം 

ചെല വിലും ഉത്ത ര വാ ദി ത്വ ത്തിലും ഹൈപ്പോ 
- സൊല്യൂഷൻ ഉറപ്പിച്ചിരിക്കുന്ന തുക + 5 % നികുതി 

സഹിതം ഓഫീസിലടച്ച് നീക്കം ചെയ്യേണ്ടതാണ്. 
3. സൂപണ്ട് നിർ ദ്ദേ ശി ക്കുന്ന ഉദ്യോ ഗസ്ഥന്റെ 

മേൽനോട്ട ത്തിൽ ഹൈപ്പോ സൊല്യൂ ഷൻ അളന്ന് 
തിട്ടപ്പെടുത്തി നീക്കം ചെയ്യേണ്ടതാണ്. 
4. കരാർ ലംഘനം നടത്തിയാൽ ബദൽ സംവിധാനം 
ഏർപ്പെടുത്തുന്നതും സർക്കാരിന് ഉണ്ടായ നഷ്ടം 

കരാറുകാരനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. 
5. കരാർ എപ്പോൾ വേണമെങ്കിലും പ്രത്യേകിച്ച് കാരണ 

മൊന്നും കാണിക്കാതെ തന്നെ റദു ചെ യ്യു ന്ന തിന് 
- സൂപ്രണ്ടിന് പൂർണ്ണ അധികാരമുണ്ടായിരിക്കും. 
- 6 . കേരള സർക്കാർ ദർ ഘാ സു കൾക്ക് ബാധ ക മാ യ 

പൊതുനിയ മ ങ്ങൾ ഈ ദർഘാ സിനും ബാധ ക 
മായിരിക്കും. 


ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 
ആശുപത്രി സൂപ്രണ്ടിന്റെ കാര്യാലയം, 
കോട്ടയം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


